Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVERNS 


, 
കേക് 


ള സർക് 


കാർ . 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 | 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ഏപ്രിൽ 8 
8th April 2014 
| 1189 മീനം 25 
25th Meenam 1189 
1936 ചൈതം 18 
18th Chaithra 1936 


Vol. III 


| 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 
No. E -157/2012 . 

| 19th February 2014 . 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co- operative Societies Act, 1969 (Act 21 of 1969 ) that the 
following Society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co - operative Society under the said Act, on the basis 
of limited liability and that the bye - laws of the 
undermentioned Society is also hereby registered under 
the said Section . 

തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘ ത്തിന്റെ പേരും നമ്പരും - ചെവി ക്ക ൽ പടി 

ക്ഷീരോൽപാദകസഹരണ സംഘം ക്ലിപ്തം നമ്പർ 

പി.336 ( ഡി ) ആപ്കോസ്. 
2. രജിസ്ട്രർ ചെയ്ത തീയതി-- 19 -2 - 2014 . 
3. മേൽ വിലാസം - ചെവിക്കൽപടി ക്ഷീരോൽ പാ ദക 
- സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ പി . 336 ( ഡി ) 

ആപ്കോസ്, ചെവിക്കൽപ്പടി, വല്ലപ്പുഴ പി. ഒ., 679 336. 
4. പോസ്റ്റാഫീസ് വല്ലപ്പുഴ. 
5. താലൂക്ക് ഒറ്റപ്പാലം 
6. ജില്ല - പാലക്കാട്. 


7 ( പവർത്തന പരിധി - വല്ല പ്പുഴ പ ഞ്ചാ യത്തിലെ 7 -ാം 

വാർഡിൽപ്പെട്ട കുറുവട്ടൂർ, മദ്രസ്സ റേഷൻകട, ഹോമിയോ 
ഡിസ്പെൻസറി, അമ്പലക്കുന്ന് കോളനി, കുറുവട്ടൂർ 
അംഗ ന വാ ടി പദേ ശവും 8 -ാം വാർഡിൽപ്പെട്ട 
ശിവക്ഷേത്രം, അംഗനവാടി പദേ ശം , നാലു മൂല, 
തെച്ചിക്കോട്ടു കോളനി, പൂന്തിരുത്തി, ചെവിക്കൽപ്പടി, 
ചക്കാ ല യ് ക്കൽ കോള നി , ഉള്ളാമ്പുഴ കോള നി , 
കൊല്ലരുതൊടി പ്രദേശം, പാത്തിക്കുന്ന് പ്രദേശം, എന്നീ 

പ്രദേശങ്ങൾ മേഖലയാക്കി. 
8. ബാധ്യത - ക്ലിപ്തം 
9. പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
10. അംഗീകൃത ഓഹരി മൂലധനം 10,000 . 
11. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം- വായ്പകളുടെയും 
- നിക്ഷേപങ്ങളുടെയും ആകെത്തുക, ഓഹരിമൂലധനം, 
സഞ്ചിതമായ കരുതൽധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെത്തുകയിൽ നിന്ന് സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചാലുള്ള തുകയുടെപത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

ഡെപ്യൂട്ടി ഡയറക്ടർ/ 
കാര്യാലയം, പാലക്കാട്. ക്ഷീര സഹകരണ സംഘം രജിസ്ട്രാർ. 


